| Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


വ 


കക 


ള സർക്ക 


ക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th February 2011 
2011 ഫെബ്രുവരി 15 
26th Magha 1932 
1932 മാഘം 26 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


WATER TRANSPORT DEPARTMENT 

ലഘു ദർഘാസ് പരസ്യം 


നമ്പർ സി4 - 7322 / 2010. 


2011 ജനുവരി 20 . 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണി 
ച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 64 / സി4 /2010 - 11. 
സപ്ലെ ചെയ്യേണ്ട വസ്ത 
- 1. ഇല ക് ടോണിക് 

ടിക്കറ്റ് 

മെഷീൻ ചാർജ്ജർ ആന്റ് 
പൗച്ച് 80 എണ്ണം. 
- 2. ടിക്കറ്റ് മെഷീനിൽ നിന്നും ഡേറ്റാ ട്രാൻസ്ഫർ 

ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ 
അടങ്കൽ തുക - 6,00,000. 
നിരതദ്രവ്യം - 6,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 1,248. 

ഫോറം വില്പനയുടെഅവസാന തീയതിയും സമയവും 25- 2 -2011, 1 മണി. 
ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 25 - 2 -2011, 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 25 - 2-2011, 
3 .15 മണി. 


- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ആഫീസിൽ 
നിന്നും ലഭ്യമാണ്. ടെലഫോൺ നമ്പർ- 0477 2252015. 


| (2 ) 


നമ്പർ സി1- 1802 / 2008. 


2011 ജനുവരി 20. 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന 
സാധനങ്ങൾ സപ്ളെ ചെയ്യുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 65 / സി1/2010- 11. 
സപ്ലെചെയ്യേണ്ട സാധനം (ഇനം) - 

സുസുക്കി സ്പീഡ് ബോട്ട് ഔട്ട് ബോർഡ് 
എൻജിൻ 1 എണ്ണം. 
4 സ്ട്രോക്ക് പെട്രോൾ എൻജിൻ- 40 - എച്ച്. പി., 
റിമോർട്ട് കൺട്രോൾ, ബാറ്ററി, ഫ്യൂവൽ ടാങ്ക്, 

ഹെഡ്ലൈറ്റ് അസംബ്ലി സഹിതം. 
അടങ്കൽ തുക - 5,45,000. 
നിരതദ്രവ്യം - 5,500. 

ദർഘാസ് ഫോറത്തിന്റെ വില - 1,444 (4 % വിൽപ്പന 
നികുതിയടക്കം) 1,100 +44 ( സെയിൽസ് ടാക്സ് ) 


ഫാറം വില്പനയുടെ അവസാന തീയതിയും സമയവും - 
25 - 2- 2011, 1 മണി. 


ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 
25 - 2 - 2011, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25- 2- 2011, 
3.15 മണി. 


ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ 
(പവർത്തി ദിവ സ ങ്ങ ളിൽ വൈകുന്നേരം 5 മണിവരെ 
ഈ ആഫീസിൽ നിന്നും ലഭ്യമാണ്. മുദിതമല്ലാത്തതും, 
താമസിച്ചു ലഭിക്കുന്നതുമായ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
ടെലഫോൺ: നമ്പർ 0477 2252015. 


ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡയറക്ടർ. 


